O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16571 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി 5-16624 / 2021 


04-12-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധാകൃഷ്ണൻ നായർ ജി പി 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതൻറെ ഭാര്യ മല്ലികാദേവി ജി എസ് , ശ്രീപത്മം , നെടുംമ്പാറ , കരകുളം പി ഒ ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മല്ലികാദേവി ജി എസ് 


ഭാര്യ 


47 


2 


| മകൻ 


23 


രാഹുൽ കൃഷ്നൻ ആർ 
ഗോകുൽ കൃഷ്മൻ ആർ 


3 


മകൻ 


19 


നമ്പർ : ബി 5-162412021 


29-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിത വി , എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ 
ഉണ്ണികൃഷ്ണൻ എസ് , ലക്ഷ്മി വിലാസം , കാച്ചാണി , കരകുളം പി ഒ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഉണ്ണികൃഷ്ണൻ എസ് 


മകൻ 


38 


നമ്പർ : ബി 5-164302021 


03-12-2021 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി ബാബു എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ 
രമണി ഡി , ശ്രീമംഗലത്ത് ഹൗസ് , കൊക്കോതമംഗലം , മുണ്ടേല പി ഒ ബോധിപ്പിച്ച അപേക്ഷ 

അരുവിക്കര , വിളപ്പിൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16572 


KERALA GAZETTE 


Part III 


ടിയാൻ 15-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 . 


| രമണി ഡി 


ഭാര്യ 


72 


2 


കുമാരി പ്രിയ ആർ 


| മകൾ 


46 


3 


3 


മകൾ 


44 


കുമാരി പ്രമീള ആർ 
രമേഷ് ബാബു ബി 


4 


| മകൻ 


39 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16573 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി6-15387 / 2021 


25-11-2021 


സ 


നെടുമങ്ങാട് താലൂക്കിൽ പെരിങ്ങമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷെരീഫാബീവി ഡി കൊച്ചുവിള പ് 
ി ഒ താന്നിമൂട് , തടത്തരികത്തു വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് മുകളിലുള്ള ബാങ്ക് 
ഇടപാടുകൾ ഒഴികെയുള്ള ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങമല 
വില്ലേജിൽ പരേതയുടെ മകൻ സലിം , കൊച്ചുവിള പി ഒ താന്നിമൂട് , തടത്തരികത്തു വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 
പെരിങ്ങമല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-10-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


58 


സലിം സെയ്താലി 
| ജമീലാബീവി എ സ് 


2 


മകൾ 


47 


3 


അഹമ്മദ് കുഞ്ഞ് 


മകൻ 


57 


നമ്പർ : ബി6-151982021 


25-11-2021 


അപേക്ഷയ 


നെടുമങ്ങാട് താലൂക്കിൽ വെമ്പായം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഭിഷേക് എസ് കൊഞ്ചിറ പി ഒ 
ഇടയ്ക്കുംതല ഞാറയ്ക്കൽ ഹൗസിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് മുകളിലുള്ള ബാങ്ക് 
ഇടപാടുകൾക്കും ഒഴികെയുള്ള ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെമ്പായം 
വില്ലേജിൽ പരേതൻറെ മാതാവ് ശോഭകുമാരി എസ് , കൊഞ്ചിറ പി ഒ ഇടയ്ക്കും തല ഞാറയ്ക്കൽ ഹൗസിൽ ബോധിപ്പിച്ച 

വെമ്പായം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭകുമാരി എസ് 


മാതാവ് 


44 


നമ്പർ : ബി 6 -15356 / 2021 


25-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ വാമനപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വരുൺരാജ് വി എസ് ആനച്ചൽ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16574 


KERALA GAZETTE 


Part III 


കൽപ്പകശ്ശേരി വിളയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് മുകളിലുള്ള ബാങ്ക് 
ഇടപാടുകൾക്കും ഒഴികെയുള്ള ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാമനപുരം 
വില്ലേജിൽ വരദരാജൻ , ആനച്ചൽ കല്പകശ്ശേരിവിളയിൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല പി 


മാതാവ് 


54 


നമ്പർ : ബി 6 -153282021 


24-11-2021 


മേല 


നെടുമങ്ങാട് താലൂക്കിൽ വട്ടപ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി സുധാകരൻ വട്ടപ്പാറ പി ഒ 
ചിറ്റാഴ ഗാർഡൻ വില്ലയിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് മുകളിലുള്ള ബാങ്ക് 
ഇടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വട്ടപാറ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ വിജയമ്മ കെ , വട്ടപ്പാറ പി ഒ മേലെ ചിറ്റാഴ ഗാർഡൻ വില്ലയിൽ ബോധിപ്പിച്ച അപേക്ഷ 
വട്ടപാറ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 24-12-2008 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ വിജയമ്മ 


ഭാര്യ 


69 


2 


വി വി സുവിമോൾ 


മകൾ 


42 


3 


| സുവീഷ് സുധാകർ 


മകൻ 


38 


നമ്പർ : ബി6-1533112021 


24-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ വട്ടപ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുന്ദരേശൻ പന്തലക്കോട് പി ഒ 
കുറ്റിയാണി കണിയാംപാറ കൃഷ്ണകൃപയിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് മുകളിലുള്ള 
ബാങ്ക് ഇടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് എല്ലാവിധ ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ശരത് കൃഷ്ണപ്രസാദ് , പന്തലക്കോട് പി ഒ കുറ്റിയാണി കണിയാംപാറ കൃഷ്ണകൃപയിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-02-1987 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16575 


Revenue Department 


14th December 2021 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാജം എൽ 


ഭാര്യ 


61 


2 


ശരത് കൃഷ്ണപ്രസാദി 


മകൻ 


38 


നമ്പർ : ബി6-15390 / 2021 


24-11-2021 


അപേക്ഷയ 


നെടുമങ്ങാട് താലൂക്കിൽ മണിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലചന്ദ്രൻ നായർ കെ 
പിരപ്പൻകോട് പി ഒ പേരായത്തുമുകൾ പ്ലാവിള വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധവും 5 ലക്ഷത്തിന് 
മുകളിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് എല്ലാവിധ ആവശ്യത്തിനും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ചന്ദ്രലേഖ എസ് , പിരപ്പൻകോട് പി ഒ പേരായത്തുമുകൾ പ്ലാവിള വീട്ടിൽ ബോധിപ്പിച്ച 

മണിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 15-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രലേഖ എസ് 


ഭാര്യ 


52 


2 


നിതിൻ ബി സി 


മകൻ 


27 


3 


നീതു ബി സി 


മകൾ 


23 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16576 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി 5 -13294/2021 


16-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോളി എം , എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര 
വില്ലേജിൽ പരേതയുടെ മകൻ മനുമോൻ പി എം , ഹിൽവ്യൂ ഹൗസ് , മഞ്ച പി ഒ , വെള്ളൂർക്കോണം ബോധിപ്പിച്ച അപേക്ഷ 
അരുവിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 05-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മനുമോൻ പി എം 


മകൻ 


29 


നമ്പർ : ബി 5 -14623/2021 


16-11-2021 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി . ദേവപാലൻ നായർ 
എന്നയാളുടെ 

അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക് ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ കുളപ്പട , ശ്രീനിവാസിൽ വി . ഗിരിജ ബോധിപ്പിച്ച അപേക്ഷ ഉഴമലയ്ക്കൽ , മലയിൻകീഴ് 
വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗിരിജ വി 


ഭാര്യ 


73 


2 


റാണി കെ ജി 


മകൾ 


44 


3 


രാജേഷ് ഡി കെ 


മകൻ 


40 


4 


രമേശ് ഡി കെ 


| മകൻ 


38 


നമ്പർ : ബി 5 -11146/2021 


16-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമ്മ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആര്യനാട് 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16577 


Revenue Department 


14th December 2021 


വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് റ്റി , പറണ്ടോട് ( പി ഒ ) , ഐത്തി , നെല്ലിവിള കോളനിയിൽ ബോധിപ്പിച്ച അപേക്ഷ 
ആര്യനാട് , ഉഴമലയ്ക്കൽ , അരുവിക്കര വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


വയസ് 


ക്രമ നമ്പർ പേര് 

പരേതനുമായുള്ള ബന്ധം 
1 സന്തോഷ് റ്റി 

മകൻ 
2 സൂര്യ ചന്ദ്രൻ ആർ സി ( മരണപ്പെട്ട മകൾ സുനിതയുടെ മകൾ | പൗത്രി 


40 


21 


3 


പൗത്രി 


18 


| 


സിമി ചന്ദ്രൻ ആർ ( മരണപ്പെട്ട മകൾ സുനിതയുടെ മകൾ | 
| സൂരജ് എസ് ആർ ( മരണപ്പെട്ട മകൻ സുധീഷിന്റെ മകൻ | 


4 


| പൗത്രൻ 


15 


നമ്പർ : ബി 5 -14499/2021 


16-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ കൂറുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുഷ്പലത വി , എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറുപുഴ 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വി മധുസൂദനൻ നായർ , പാലുവള്ളി ( പി ഒ , പച്ച , പ്ലാന്തോട്ടം , ബോധിപ്പിച്ച അപേക്ഷ 
കുറുപുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-03-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മധുസൂദനൻ നായർ 


| ഭർത്താവ് 


64 


2 


കാവ്യ എം പി 


| മകൾ 


22 


3 


ഭവ്യ എം പി 


മകൾ 


20 


നമ്പർ : ബി 5 -14835/2021 


16-11-2021 


അവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ പാങ്ങോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിരാമൻ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വട്ടക്കരിയ്ക്കകം , 
ബ്ലോക്ക് നമ്പർ 1046 -ൽ ഷിബി എസ് ബി ബോധിപ്പിച്ച അപേക്ഷ പാങ്ങോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-05-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16578 


KERALA GAZETTE 


Part III 


വയസ് 


ക്രമ നമ്പർ പേര് 

പരേതനുമായുള്ള ബന്ധം 
1 | ഷിബി എസ് ബി ( മരണപ്പെട്ട മകൾ ഷീജാ ബേബിയുടെ മകൾ ) പൗത്രി 
2 | ഷിബിൻ എസ് ബി ( മരണപ്പെട്ട മകൾ ഷീജാ ബേബിയുടെ മകൾപൗത്രി 


20 


14 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16579 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി5-15314 / 2021 


23-11-2021 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജി പി കല്ലറ പാട്ടറ പാൽക്കുളം വർ 
ഷ വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കല്ലറ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗീതാകുമാരി വി , കല്ലറ പാട്ടറ പാൽക്കുളം വർഷ വിലാസത്തിൽ 
ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ലളിത 


മാതാവ് 


75 


2 


ഗീതാകുമാരി വി 


ഭാര്യ 


49 


3 


വർഷ എസ് 


മകൾ 


21 


നമ്പർ : ബി5-15375 / 2021 


25-11-2021 


? 


? 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചെല്ലപ്പൻ പിള്ള മുളയറ പി ഒ 
കരിയ്ക്കകത്ത് വടക്കുംകര പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ പരേതൻറെ മകൻ പ്രഭാകരൻ പിള്ള സി 

- മുളയറ പി ഒ 
കരിയ്ക്കകത്ത് വടക്കുംകര പുത്തൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ വട്ടിയൂർക്കാവ് , അരുവിക്കര , വട്ടപ്പാറ എന്നീ വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
24-09-2008 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി എൽ 


മകൾ 


58 


2 


സരസ്വതി എൽ 


മകൾ 


56 


3 


പ്രഭാകരൻ പിള്ള സി 


മകൻ 


54 


നമ്പർ : ബി5-15080 / 2021 


25-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16580 


KERALA GAZETTE 


Part III 


നെടുമങ്ങാട് താലൂക്കിൽ കൂറുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി സുലോചന ഇളവട്ടം പി ഒ കുറുപ 
ഴ സുരേഷ് വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂറുപുഴ വില്ലേജിൽ പരേതയുടെ മകൻ സുനിൽ , ഇളവട്ടം പി ഒ കുറുപുഴ സുരേഷ് 
വിലാസത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ 

കൂറുപുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-10-2012 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


81 


കെ രാമകൃഷ്മൻ 
| സുരേഷ് ആർ എസ് 


2 


മകൻ 


54 


3 


സുനിൽ 


മകൻ 


52 


4 . 


സിന്ധു എസ് ആർ 


മകൾ 


51 


നമ്പർ : ബി6-153532021 


25-11-2021 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച 

നെടുമങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപിനാഥൻ ചെട്ടിയാർ സി 
പൂവത്തൂർ പി ഒ അമ്പലനഗർ വൈഷ്ണവം എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ വസ്തു സംബന്ധവും 5 ലക്ഷം രൂപയ്ക്ക് 
മുകളിലുള്ള ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി നെടുമങ്ങാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ വിജയകുമാരി സി , പൂവത്തൂർ പി ഒ അമ്പല നഗർ വൈഷ്ണവം , 
ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയകുമാരി സി 


ഭാര്യ 


58 


2 


ഗിരീഷ് ജി വി 


മകൻ 


37 


3 


രജിത ജി വി 


| മകൾ 


33 


നമ്പർ : ബി6- 15152/2021 


25-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലൻ കെ ആലിയാട് പി 
ഒ മുണ്ടയ്ക്കൽവാരം കലതിവിള പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ വസ്തു സംബന്ധവും 5 ലക്ഷം 
രൂപയ്ക്ക് മുകളിലുള്ള ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കോലിയക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലക്ഷ്മി എം , ആലിയാട് പി ഒ മുണ്ടയ്ക്കൽവാരം കലതിവിള 
പുത്തൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16581 


Revenue Department 


14th December 2021 


ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


54 


2 


| ലക്ഷ്മി എം 
| പ്രിയ എൽ 
പ്രതിഭ എൽ 


മകൾ 


37 


3 


മകൾ 


35 


No : B5-15361 / 2021 


26-11-2021 


Notice is hereby given to all to whom it may be concern that L Narayani Vilayilveedu Vellakuzhy Keezhaikonam Nellana 
dPo Nellanad Village ,, Nedumangad Taluk of Thiruvananthapuram District has filed an application of a legal heirship 
certificate to produce before for all purposes except for banking morethan 5 lakhs and transaction of immovable properties 
in respect of the legal heirs of late S Velayudhan Nadar Vilayilveedu Vellakuzhy Keezhaikonam Nellanad P o Nellanad 
Village who expired on 20-12-2006 and that it has been reported to this office that the persons named in the scheduled 
below are the legal heirs of the said late s Velayudhan Nadar . that it is proposed to issue a legal heirship certificate 
according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of th 
e above said members for receiving the claims . objections , if any against the issue of the said legal heirship certificate 
should be filed in person before the Tahasildar , Nedumangad within 30 days from the date of publication of this notice in 
the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Narayani L 


Wife 


83 


2 


Mohanlal V 


Son 


57 


3 


Omana N 


56 


Daughter 
Daughter 


4 


Nandini N 


55 


5 


Padmakumary V 


Daughter 


51 


6 


Manoharalal V 


Son 


50 


7 


Yasoda N 


Daughter 


46 


0 


Sofika N 


Daughter 


41 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16582 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി5-162422021 


29-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാകരൻ പി കരകുളം പി ഒ 
കാച്ചാണി ലക്ഷ്മി വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് നിയമപരമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരകുളം വില്ലേജിൽ പരേതൻറെ മകൻ ഉണ്ണികൃഷ്ണൻ എസ് ബോധിപ്പിച്ച അപേക്ഷ 
കരകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 28-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഉണ്ണികൃഷ്പൻ എസ് 


മകൻ 


38 


നമ്പർ : ജി6-16038 / 2021 


29-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പനാശാരി മിത്രാനികേതൻ പി 
ഒ മണലിവിളാകത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് നിയമപരമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ വള്ളിയമ്മ ബോധിപ്പിച്ച അപേക്ഷ 
വെള്ളനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 23-11-1992 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വള്ളിയമ്മ പി 


ഭാര്യ 


78 


2 


| വസുമതി വി 


മകൾ 


61 


3 


| രഘുപതി വി 


മകൾ 


58 


നമ്പർ : ജി 5-16433 / 2021 


03-12-2021 


നെടുമങ്ങാട് താലൂക്കിൽ കരകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കോശി മാത്യു കരകുളം പി ഒ 
അയണിക്കാട് പൊൻതറയിൽ കെ പി 5/949 , ജസ്ട്രി കോട്ടേജിൽ എന്നയാളുടെ അവകാശികൾക്ക് നിയമപരമായ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരകുളം വില്ലേജിൽ പരേതൻറെ മകൻ റെജി 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16583 


Revenue Department 


14th December 2021 


മാത്യു ബോധിപ്പിച്ച അപേക്ഷ കരകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-12-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൻ 


59 


2 


ജേക്കബ് 

മാത്യ 
സൂസി മാതൃ @ സൂസൻ റെയ്ച്ചൽ ജേക്കബ് 
തോമസ് മാത്യ 

@ റോയി റോൺസ് തോമസ് സോളമൻ 


മകൾ 


55 


3 


| മകൻ 


52 


4 


റെജി മാത്യ 


മകൻ 


49 


നമ്പർ : ജി6-15967 / 2021 


29-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ രാജേന്ദ്രൻ ചാങ്ങ പി ഒ 
കമ്പിനിമുക്ക് അതുൽ ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ വസ്തു സംബന്ധവും 5 ലക്ഷത്തിനു മുകളിലുള്ള 
ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വെള്ളനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലതാകുമാരി എൻ ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലതാകുമാരി എൻ 


ഭാര്യ 


49 


2 


ആർ അതുൽ രാജ് 


മകൻ 


22 


നമ്പർ : ബി6-15374 / 2021 


24-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപിദാസ് ഉരിയക്കോട് പി ഒ 
കണ്ണമ്പള്ളി ലീലാസദനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറ വസ്തു സംബന്ധവും 5 ലക്ഷത്തിനു മുകളിലുള്ള 
ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വെള്ളനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാവതി സി , , ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-08-2021 ൽ 

-ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലീലാവതി സി 


ഭാര്യ 


68 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16584 


KERALA GAZETTE 


Part III 


2 


അനിൽകുമാർ ജി 


മകൻ 


37 


നമ്പർ : ജി6-15805 / 2021 


26-11-2021 


അപേക്ഷ 


നെടുമങ്ങാട് താലൂക്കിൽ വാമനപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമൻ എം കളമച്ചൽ പന്തുവി 
ള കിഴക്കേകോണത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ വസ്തു സംബന്ധവും 5 ലക്ഷത്തിനു മുകളിലുള്ള 
ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വാമനപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ റോസി ഡി , കളമച്ചൽ പന്തുവിള കിഴക്കേകോണത്ത് വീട്ടിൽ , ബോധിപ്പിച്ച 

വാമനപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| റോസി ഡി 


ഭാര്യ 


58 


2 


മകൾ 


37 


സരിത എസ് ആർ 
സന്ദീപ് എസ് ആർ 


3 


| മകൻ 


35 


നമ്പർ : ബി6-15923 / 2021 


26-11-2021 


അനന്തരാവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഹനീഫ് പത്താംകല്ല് വ 
ി ഐ പിയ്ക്ക് സമീപം സീബാസിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻ ഭൂമി സംബന്ധവും അഞ്ച് ലക്ഷത്തിനു 
മുകളിലുള്ള ബാങ്കിടപാടുകൾക്കും ഒഴികെയുള്ള മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി നെടുമങ്ങാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ആരിഫാബീവി , പത്താംകല്ല് വി ഐ പിയ്ക്ക് സമീപം 
സീബാസിൽ , ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ആരിഫാബീവി എ 


ഭാര്യ 


69 


2 


നഷീദ ബീവി എ 


മകൾ 


53 


3 


നജിമുദ്ദീൻ എം 


മകൻ 


S IS I 


42 


4 


നാഫില എ എം 


| മകൾ 


40 


5 


നജീദഷറഫ് 


മകൾ 


50 


നമ്പർ : ബി5-14990 / 2021 


25-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുൽത്താൻ പിള്ള കുറ്റിച്ചൽ പി ഒ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16585 


Revenue Department 


14th December 2021 


അവകാശ 


നെടുവൻവയൽ മേക്കുംകര വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആര്യനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുഹറാബീവി കുറ്റിച്ചൽ പി ഒ 
നെടുവൻവയൽ മേക്കുംകര വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ആര്യനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-04-1991 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുഹറാ ബീവി 


ഭാര്യ 


84 


2 


ഷൗക്കത്തലി 


മകൻ 


66 


3 


| ലത്തീഫ 


മകൾ 


64 


4 


സക്കറിയ എസ് 


മകൻ 


55 


5 


58 


6 


63 


7 


സുലൈമാൻ എസ് 

മകൻ 
സീനത്ത് ബീവി എസ് ( പരേതനായ മകൻ ബഷീറിൻറെ ഭാര്യ 3 മകന്റെ ഭാര്യ 
| ഷജീർ ബി ( ടി മകൻ 

പൗത്രൻ 
| ഷമീർ ബി ( ടി ടി 

പൗത്രൻ 
ഷിബിന എസ് ( ടി മകൾ 

പൗത്രി 


32 


8 


30 


9 


27 


നമ്പർ : ബി5-15315 / 2021 


23-11-2021 


പി ഒ 


നെടുമങ്ങാട് താലൂക്കിൽ തേക്കട വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരപിള്ള വെമ്പായം കൊഞ്ചിറ പ 
ഒ കക്കോട്ടു കോണത്തു വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തേക്കട , വില്ലേജിൽ പരേതൻറെ മകൾ പ്രസന്നകുമാരി ആർ , വെമ്പായം കൊഞ്ചിറ 

കക്കോട്ടു കോണത്തു വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തേക്കട , വെമ്പായം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2007 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രസന്നകുമാരി ആർ 


മകൾ 


55 


2 


ബേബി ആർ 


മകൾ 


59 


3 


ശാന്തമ്മ ആർ 


മകൾ 


62 


നമ്പർ : ബി5-15166 / 2021 


23-11-2021 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി കുട്ടൻപിള്ള അരുവിക്കര ശ്രീ 
ഭാസീക്കർ നഗർ ദേവിശ്രീയിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ ജ്യോതി സ്മതി കെ 
അരുവിക്കര ശ്രീ ഭാസ്ക്കർ നഗർ ദേവിശ്രീയിൽ , ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16586 


KERALA GAZETTE 


Part III 


അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


2 


ജ്യോതിസ്മതി കെ 
ദേവി പ്രകാശ് കെ ജെ 
ദേവി പ്രസാദ് കെ ജെ 


| മകൻ 


30 


3 


മകൻ 


31 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02:30:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


